Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


VERNME 


ാൻ 


KERAL 


MENT OF 
ന്ന് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


14th December 2010 
2010 ഡിസംബർ 14 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Agrahayana 1932 
1932 അഗ്രഹായനം 23 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 

നടപടിക്രമം 


നമ്പർ എച്ച്. എൽ. I, 199/2000. 

2010 നവംബർ 8. 
- തിരുവനന്ത പുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ സി. എസ്. 5 / 7490/ 94 തീയതി 10 -6 - 2010 - ലെ 
ഉത്ത രവ് പ്രകാരം എന്നെ തിരു വ ന ന്ത പുരം ജില്ലയിൽ 
സഹകരണ കോളേജിന് എതിർവശം റ്റി . സി . 699 എ 
പൊന്നുമംഗലം എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന കേരള 
ഫോട്ടോഗ്രാഫിക്സ് ഐ . സി . എസ്. ലിമിറ്റഡ് ( റ്റി) 96 - ന്റെ 
ലിക്വിഡേറ്റർ ആയി നിയമിച്ച് ഉത്തരവായിട്ടുള്ളതാകുന്നു . ഈ 
സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകളിൽഎന്തെങ്കിലും അവകാ 
ശ വാദം ആർക്കെങ്കിലും ഉന്നയിക്കു വാൻ ഉണ്ടെങ്കിൽ ഈ 
വിജ്ഞാപന തീയതി മുതൽ രണ്ടു മാസത്തിനകം നേരിട്ടോ 
ചുമതലപ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പിക്കേ ണ്ട 
താകുന്നു . നിശ്ചിത തീയതിക്ക് ശേഷമുണ്ടാകുന്ന ഏതൊരുവിധ 


നമ്പർ സി . എസ് . 5 / 10275 /97. 

2010 നവംബർ 9 . 
സൂചന: - (1) നമ്പർ ഡി / 1110 / 95 തീയതി 16 - 9 - 2010 

- പ്രോജക്ട് ആഫീസർ ( കയർ), തൃശ്ശൂർ. 
(2) 28- 1- 2010 തീയതി പ്രകാരമുള്ള ലിക്വിഡേഷൻ 

ഇൻസ്പെക്ടറുടെ നടപടിക്രമം. 
(3) നമ്പർ സി . എസ്.6 / 1323 /97 തീയതി 

13 - 11- 1997 പ്രകാരമുള്ള കയർ വികസന 

ഡയറക്ടറുടെഉത്തരവ്. 
ഏങ്ങണ്ടിയൂർ സി . വി . സി . എസ്. ക്ലിപ്തം നമ്പർ 596 
സൂചന 3 പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക് ഉത്തര 
വാകുകയും 12 - 12 - 1997 തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടുള്ളതും 17 -3 -1998 -ാം തീയതി 
പ്രകാരം സംഘത്തിന്റെ ക്ലെയിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 


അറിയിച്ചുകൊള്ളുന്നു . 


ലിക്വിഡേറ്ററുടെ കാര്യാലയം, 

കൈത്തറി ഇൻസ്പെക്ടർ ഓഫീസ്, 
ബാലരാമപുരം- 1. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 31 -7 - 2010 -ാം 
തീയതിയിലെ അവസാന ബാക്കി പത്രത്തിൽ നിന്നും 
31-7-2010 - ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രോജക്ട് 
ഓഫീസ് ( കയർ ), തൃശ്ശൂർ സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് 


14th Dec. 2010 ] 


INDUSTRIES DEPARTMENT 


ആദ്യ ലേലക്കാരനിൽ നിന്നും കരട് കുടിശ്ശിക ആക്ട് പ്രകാരം 
ഈടാക്കുന്നതും എന്നാൽ ആവർത്തന ലേലത്തിൽ കൂടുതൽ 
തുക ലഭിച്ചാൽ ആയതിന് ആദ്യ ലേലക്കാരന് 
അവകാശമില്ലാത്തതുമാകുന്നു . 


സർട്ടിഫിക്കറ്റ് എന്നിവയിൽനിന്നും മനസ്സിലാക്കുന്നു. സംഘത്തിന് 
മറ്റ്ആസ്തിബാദ്ധ്യതകളോ കിട്ടാക്കടമോ സർക്കാർ ബാദ്ധ്യതയോ 
യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് സംഘം ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് ഓഫീസറുടെയും സൂചന 
1, 2 പ്രകാരമുള്ള ശുപാർശ കത്തുകളുടെ അടിസ്ഥാനത്തിലും 
31- 7 - 2010 -ാം തീയതി പ്രകാരമുള്ള സംഘത്തിന്റെ അവസാന 
പൊതുയോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും കേരള 
സഹകരണ നിയമം 1969 സെക്ഷൻ 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


ലേലം മാറ്റി വയ്ക്കുന്നതിനും യുക്തമെന്ന് തോന്നുന്ന 
പക്ഷം സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനും ലിക്വിഡേറ്റർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. വസ്തുവിനെ സംബന്ധിച്ച് 
ന്യൂനതകളോ ബാദ്ധ്യതകളോ ഉണ്ടാ യി രു ന്നാൽ സംഘം 
ലിക്വിഡേറ്ററോ ഗവൺമെന്റോ ഉത്തരവാദികളായിരിക്കുന്നതല്ല. 
സ്റ്റാമ്പ് ഡ്യൂട്ടിയും, രജിസ്ട്രേഷൻ ഫീസും ലേലം/ ടെണ്ടർ 
കൊണ്ട് ആൾ വഹിക്കേണ്ടതാണ്. ലേലം/ ടെണ്ടറിൽ 
പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് 
നൽകേണ്ടതാണ്. 


- ഉത്തരവ് 


പട്ടിക 


-- മേൽ വിവരിച്ചിരിക്കുന്ന സാഹച ര്യം കണക്കാക്കി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത് അംഗീകരിച്ച് ഏങ്ങണ്ടിയൂർ 
സി . വി. സി . എസ്. ക്ലിപ്തം നമ്പർ 596, കേരള സഹകരണ 
സംഘം നിയമം 1969 സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . സംഘത്തിന്റെ മുഴുവൻ 
രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 വർഷം വരെ സംഘം 
ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 20 വർഷം 
പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ (രജിസ്ട്രാർ) 
അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതാണ്. 


ഡിസ്ട്രിക്ട് തൃശ്ശൂർ. 
താലൂക്ക് -മുകുന്ദപുരം. 
വില്ലേജ് - എടതിരിഞ്ഞി. 
വിസ്തീർണ്ണം 10 സെന്റ് 
സർവ്വേ നമ്പർ - 676 / 1. 


കയർ വികസന ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


കയർ ഇൻസ്പെക്ടർ ഓഫീസ്, 
ചേറ്റുപുഴ, തൃശ്ശൂർ. 


( ഒപ്പ്) 
ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ (കയർ). 


പുനർ ലേല പരസ്യം 


നമ്പർ എൽ. ഐ . സി ./ ആർ./ 230 / 2010. 2010 നവംബർ 15. 
ലേല പരസ്യം 

-- ലിക്വിഡേഷനിലിരിക്കുന്ന തളിക്കുളം- നാട്ടിക കയർ 
നമ്പർ എൽ. ഐ . സി./ 283 / 86. 2010 ഒക്ടോബർ 14. വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 230- ന്റെ 

വക താഴെ പട്ടികയിൽ വിവരിക്കുന്ന വസ്ത്രവുംഅതിൽ 
ലിക്വിഡേഷനിലുള്ള 283 -ാം നമ്പർ കാക്കത്തുരുത്തി - ഉൾപ്പെട്ട മറ്റു വകകളും തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് 
കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെ എടതിരിഞ്ഞി മുന്നിൽ ജയ്ഹിന്ദ് മാർക്കറ്റ് ബിൽഡിംഗിലുള്ള കയർ പ്രൊജക്ട് 
വില്ലേജിലുള്ള സർവെ നമ്പർ 676 / 1- ൽ ഉള്ള 10 സെന്റ് സ്ഥലം ഓഫീസിൽ വച്ച് 29 - 12 -2010 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് 
സംഘം സ്ഥലത്തുവച്ച് 2010 ഡിസംബർ മാസം 22 -ാം തീയതി ത്യശ്ശൂർ സീനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻ സ്പെക്ടർ 
പകൽ 12 മണിക്ക് ടെണ്ടർ/ പരസ്യ ലേലത്തിൽ വിൽക്കു ( ലിക്വിഡേഷൻ) പരസ്യമായി ലേലത്തിലോ/മുദ്രവച്ച ടെണ്ടർ 
ന്നതാണ്. ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ 25,000 രൂപ മുഖേനയോ വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊള്ളാൻ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ടെണ്ടർ 21 -ാം തീയതി ആഗഹിക്കുന്നവർ നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരായി 
4 മണിവരെ ചേറ്റു പു ഴ യിലുള്ള കയർ ഇൻ സ് പെക്ടർ 25 ,000 രൂപ നിര ത ദ വ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്ക് 
ഓഫീസിലും, ലേല ദിവസം കാലത്ത് 11 മണി മുതൽ 12 കൊള്ളണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ ടെണ്ടറിനോടൊപ്പം 
മണിവരെ സംഘം സ്ഥലത്തും സ്വീകരിക്കുന്നതായിരിക്കും. - 25, 000 രൂപ നിരതദ്രവ്യം അടച്ചതിന്റെ രശീതി സമർപ്പിക്കേ 
ആയതിന് ശേഷം ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം ണ്ടതാണ്. ലേല നടപടികൾക്ക് ശേഷം ടെണ്ടറുകൾ തുറന്ന് 
ടെണ്ടർ തുറക്കുന്നതുമായിരിക്കും. ലേലത്തുകയോ, പരിശോധിക്കുന്നതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ടെണ്ടറിലുള്ള തുകയോ ഏതാണോ കൂടുതൽ ആയത് ലേലം/ ടെണ്ടർ വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം/ 
സ്വീകരിക്കുകയും അയാളുടെ പേരിൽ ലേലം/ ടെണ്ടർ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേലം/ 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ലേലം/ ടെണ്ടർ ടെണ്ടർ തുകയിൽ മൂന്നിലൊന്ന് ( 1/ 3 ) ഭാഗം ഉടനെ 
തുകയുടെമൂന്നിലൊന്ന് ( 1/ 3 ) ഭാഗം അന്നേ ദിവസം കെട്ടിവയ്ക്കേണ്ടതുമാണ്. ബാക്കി സംഖ്യ ലേലം 
ഒടുക്കേണ്ടതുമാണ്. ബാക്കി തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതൽ 15 
സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ചേറ്റുപുഴ കയർ ഇൻസ്പെക്ടർ ഓഫീസിലുള്ള 
ദിവസത്തിനകം സംഘം ലിക്വിഡേറ്റർ വശം ഒടുക്കി രശീത് സംഘം ലിക്വിഡേറ്റർ വശം ഒടുക്കി രശീതി കൈപ്പറ്റേണ്ടതാണ്. 
വാങ്ങേണ്ടതാണ്. അല്ലാത്തപക്ഷം ആദ്യം ഒരുക്കിയ സംഖ്യയും അ ല്ലാത്ത പക്ഷം ഒടുക്കിയ സംഖ്യ മടക്കികൊടുക്കുന്ന 
നിരതദ്രവ്യമായി അടച്ച തുകയും മടക്കികൊടുക്കുന്ന തല്ലാത്തതും ആവർത്തിച്ച് ലേലം നടത്തുന്നതിനും ലേലത്തിൽ 
തല്ലാത്തതും, ആവർത്തന ലേലം നടത്തുന്നതുമായിരിക്കും. വരുന്ന നഷ്ടം കര കുടിശ്ശിക ആക്ട് പ്രകാരം ഈടാക്കുന്നതും 
ആവർത്തന ലേലത്തിൽ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും എന്നാൽ ആവർത്തന ലേലത്തിൽ കൂടുതൽ തുക വന്നാൽ 


14th Dec. 2010 ] 


INDUSTRIES DEPARTMENT 


ആയതിന് ആദ്യ ലേലക്കാരന് അവകാശമില്ലാത്തതും കൂടാതെ 
അയാൾ കെട്ടിവയ്ക്കുന്ന നിരതദ്രവ്യം നഷ്ടപ്പെടുന്നതുമാണ്. 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ലേലം 
തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ അംഗീകാരം 
ലഭിക്കുന്നതനുസരിച്ച് കൂടുതൽ തുകയ്ക്ക് പിടിച്ചിട്ടുള്ള 
ആളിന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നതാണ്. 

ലേലം മാറ്റി വയ്ക്കുന്നതിനും യുക്തമെന്ന് തോന്നുന്ന 
പക്ഷം സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനും ലിക്വിഡേറ്റർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. വസ്തുവിനെ സംബന്ധിച്ച് 
ന്യൂനതകളോ ബാദ്ധ്യതകളോ ഉണ്ടാ യി രു ന്നാൽ സംഘം 
ലിക്വിഡേറ്ററോ ഗവൺമെന്റോ ഉത്തരവാദികളായിരിക്കുന്നതല്ല . 
സ്റ്റാമ്പ് ഡ്യൂട്ടിയും, രജിസ്ട്രേഷൻ ഫീസും ലേലം/ ടെണ്ടർ 
കൊണ്ട് ആൾ വഹിക്കേണ്ടതാണ്. ലേലം/ ടെണ്ടറിൽ 
പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് 
നൽകേണ്ടതാണ്. 


പട്ടിക 
ഡിസ്ട്രിക്ട് തൃശ്ശൂർ. 
താലൂക്ക്- ചാവക്കാട് 
വില്ലേജ് തളിക്കുളം 
സർവ്വേ നമ്പർ - 167 /4. 
വിസ്തീർണ്ണം 1123 / 8 സെന്റ്. 

ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
ലിക്വഡേറ്ററിൽ നിന്ന് അറിയാവുന്നതാണ്. 


കയർ ഇൻസ്പെക്ടർ ഓഫീസ്, 
ചേറ്റുപുഴ, തൃശ്ശൂർ. 


( ഒപ്പ്) 
ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ ( കയർ). 


